Regn . No . KERBIL /2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No. KL/TV ( N )/ 634/ 2015- 17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


DUR 


ക്കുGOVERN 


രള 
സം 


ർക്കാർ 


VMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 മേയ് 15 
15th May 2018 
1193 ഇടവം 1 

1st Idavam 1193 
1940 വൈശാഖം 25 
25th Vaisakha 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


15th MAY 2018] 


COMMISSIONERATE OF LAND REVENUE 


4292 


- അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 ദി വ സ ത്തി നകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


തിരുത്തൽ പരസ്യം 

( 1) 
നമ്പർ എ4- 39952 / 2017. 

2018 മാർച്ച് 17 . 
23 - 1- 2018 - ലെ 4 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 7, 
ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 788 - ൽ ക്രമനമ്പർ "6 ആയി പ്രസിദ്ധപ്പെടുത്തിയ 
മേൽ നമ്പർ പരസ്യത്തിൽ w/ o കൃഷ്ണൻ നായർ എന്നത് w/o 
അരവിന്ദാക്ഷൻ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


( 22) 


നമ്പർ എ4- 13467 / 2018 . 


2018 ഏപ്രിൽ 3. 


- തൃശ്ശൂർ താലൂക്ക്, താന്ന്യം വില്ലേജിൽ പൈനൂർ ദേശത്ത് 
വെന്നിക്കൽ വീട്ടിൽ മോഹൻ s/ o കൊച്ചുമോൻ എന്നയാൾ 
23 - 1- 2018 -ാം തീയതി മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ 
അവകാശികൾ ഈ ആഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താകുന്നു . അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം 
അ ന്വേഷണം നടത്തിയതിൽ താഴെ പറ യു ന്ന വ രാ ണ് 
അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


( 2 ) 
നമ്പർ എ4- 39967 / 2017. 

2018 മാർച്ച് 17. 
23 - 1- 2018 - ലെ 4 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 1 , 
ഭാഗം III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 791, 792 - ൽ ക്രമ നമ്പർ " 22 ആയി പ്രസിദ്ധ 
പ്പെടുത്തിയ മേൽ നമ്പർ പരസ്യ ത്തിൽ കമ ന മ്പർ 2 
രമ എസ്. മേനോൻ- മകൻ എന്നത് മകൾ എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 

( 3) 
നമ്പർ എ4- 41187 / 2017 . 

2018 മാർച്ച് 20. 
| 23 - 1-2018 - ലെ 4 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 1, 
ഭാഗം III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 792 - ൽ ക്രമനമ്പർ " 24 ആയി പ്രസിദ്ധപ്പെടുത്തിയ 
മേൽ നമ്പർ പരസ്യത്തിൽ ക്രമ നമ്പർ 3 അവകാശി ബിജു - 
മകൾ എന്നത് മകൻ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


കമ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


ബേബി മോഹൻ 
വിബിൻ മോഹൻ 
വൈശാഖ് മോഹൻ 


ഭാര്യ 
മകൻ 


- 3 


- അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ എ4- 33383 / 2017. 

2018 മാർച്ച് 24. 
12 -12 - 2017 - ലെ 49 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 6, 
ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 105 2 0 - ൽ കമ ന മ്പർ " 19 ആയി 
പസിദ്ധപ്പെടു ത്തിയ മേൽ നമ്പർ പര സ്യ ത്തിൽ 
അവകാശികളുടെ പേര് കമനമ്പർ 1- ൽ ചേച്ചിയമ്മ എന്നത് 
പേച്ചി അമ്മാൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

തഹശീൽദാർ, 


താലൂക്കാഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Chavakkad Taluk 


FORM No . 3A 
(See Rule 6B ) 


No. B . 2/2599 /18 ( 1 ) . 


3rd April 2018 . 


Public Notice issued by the Settlement Officer of Taluk Office, Chavakkad 

TO ALL WHOM IT MAY CONCERN 
WHEREAS, the settlement Officer has information that the land /lands described in the subjoined schedule is / are in 
the possession of the landowners (s )/landholder (s ) and that her right, title and interest of the landholders(s ) in respect 
of the land/lands have vested in the Government under section 3 of the Act; 

AND WHEREAS , the settlement Officer intends to assign the right, title and interest so vested to the landowners (s )/ 
landholder(s) of the land/lands. 

Notice is hereby given to the landowners(s )/landholders (s) to prefer in writing their claims and objections, if any to 
the proposed assignment and matters connected therewith before the Settlement Officer at 11a.m . on 3 -6 -2018 at Taluk 
Office , Chavakkad and to appear before me in person or by pleader or recognised agent on the said time and place with 
all relevant records to prove their respective claims or in support of their objections. 

Failing which all persons concerned are informed that the proceedings relating to the assignment will be heard and 
decided in their absence . 

196 


15th MAY 2018 ] 


COMMISSIONERATE OF LAND REVENUE 


4293 


SCHEDULE 


SerialNumber 


|ApplicationNo.orSuo MotuProceedingsNo. 


SurveyNo.of descriptionoftheland sufficientforits identification 


Approximateextentof land(hectares/areas) 


Nameandaddressof landowners(s)(sofar 


Nameandaddressof 
landholders(s)(sofar asknown) 


Taluk 


Village 


(umoursp 


( 5 ) 


(8) 


(1) ( 2) (3) (4) 

- ( 6) 
- 1 ബി2 - 20377 / 15 ചാവക്കാട് തൈക്കാട് 194 / 15 തോട്ടം 2 .63 ആർ. 1. ബ്രഹ്മകുളം ദേവസ്വം മതിലിൽ 
209/ 3 നഞ്ച 2 .43 ആർ. കീഴിൽ മതിലിൽ 

മോഹൻനായർ 
കുഞ്ഞുണ്ണി നായർ s/ o കൊച്ചു അമ്മ 
- 2 . ബ്രഹ്മകുളം ദേവസ്വം മതിലിൽ ഹൗസ്, 
കീഴിൽ മാതഴി 

- പി . ഒ., ബ്രഹ്മകുളം 
പാറുക്കുട്ടി അമ്മ 
3 . മണ്ണുങ്ങൽ ശേഖരൻ നായർ 

തുടങ്ങിയവർ 
2 ബി2 - 20375/ 15 ചാവക്കാട് തൈക്കാട് 190 / 7 തോട്ടം 3. 57 ആർ. 1. ബ്രഹ്മകുളം ദേവസ്വം രാമൻകുട്ടി വാര്യർ, 

കീഴിൽ ബ്രഹ്മകുളത്ത് വാര്യത്ത് ഹൗസ്, 
അച്ചുതവാര്യർ 

ബഹ്മകുളം, തൈക്കാട് 
2. പാറുക്കുട്ടി വാരസ്യാർ 
3. രാമൻ വാര്യർ 
4. ശങ്കരൻ വാര്യർ 

തുടങ്ങിയവർ 
3 ബി2 - 20374/ 15 ചാവക്കാട് തൈക്കാട് 194/ 15 തോട്ടം 2. 58 ആർ. 1. ബ്രഹ്മകുളം ദേവസ്വം - ഹരിദാസൻ, 

കീഴിൽ മതിലിൽ 

മതിലിൽ ഹൗസ്, 
കുഞ്ഞുണ്ണി നായർ 

പി . ഒ . ബഹ്മകുളം, 
തുടങ്ങിയവർ 

തൈക്കാട് 
4 ബി2 - 19821/ 15 ചാവക്കാട് വെങ്കിടങ്ങ് 123 / 6 തോട്ടം 0 . 50 ആർ. വെങ്കിടങ്ങ് ദേവസ്വം കിഴക്കേ പുരയ്ക്കൽ, 

കീഴിൽ ആശാരി 

ആനന്ദൻ മകൻ 
രാമകുട്ടി മക്കൾ 

അരുണാനന്ദ് 
1. ശങ്കരൻ 

2. ചാത്തുക്കുട്ടി തുടങ്ങിയവർ 
- 5 ബി2 -4626 / 15 ചാവക്കാട് വാടാനപ്പള്ളി337/5 

2 .22 ആർ. തൃത്തല്ലൂർ ദേവസ്വം പാലക്കാടി ഇത്തിക്കാട്ട്, 
ഊരാളന്മാർ തുടങ്ങിയവർ- പുഷ്ക്കരൻ ഭാര്യ 

രാധ മുതൽപേർ 
- 6 ബി2 - 19574 / 17 ചാവക്കാട് നാട്ടിക 296 / 15 

10 .12 ആർ. തൃപ്രയാർ ദേവസ്വം സുനിൽകുമാർ, കെ . എസ്. 
തോട്ടം തുടങ്ങിയവർ 

s/ o ശ്രീധരൻ, 
കൊച്ചത്ത് ഹൗസ്, 
പി. ഒ. കിഴക്കുമുറി, 

പെരുങ്ങോട്ടുകര 
7 ബി2 - 3528/ 18 ചാവക്കാട് വെന്മേനാട് 55/ 14 

1.43 ആർ. 1. വെന്മേനാട് ദേവസ്വം വെന്മേനാട് ആശാരി 
തോട്ടം 

0. 70 ആർ. കീഴിൽ പാണംക്കെട്ടി അപ്പുണ്ണി ഭാര്യ 
55 / 11 

പാപ്പിയമ്മ തുടങ്ങിയവർ ശാന്ത 
തോട്ടം 

2 . വെന്മേനാട് ദേവസ്വം 

കീഴിൽ വെന്മേനാട് 
ആശാരി ശങ്കരൻ മകൻ 
അപ്പുണ്ണി തുടങ്ങിയവർ 


( Sd.) 
Settlement Officer, 
Tahsildar (Land Records), 

| Chavakkad. 


Gaz . No. 20/ 2018/DTP (CLP ). 


197 


